Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . oa ). mmuố 
KL / TV (N )/ 12 / 12 - 14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


THIRUVANANTHAPURAM , TUESDAY 


No . 


7th February 2012 
2012 ORANUOD 7 
18th Magha 1933 
1933 morelo 18 


6 


Queijo 57 


തിരുവനന്തപുരം, ചൊവ്വ 


- നമ്പർ 


PART III 
Forest Department 


THIRUVANANTHAPURAM DIVISION 


TENDER / AUCTION SALE NOTICE 


No. TA -6532 / 2011. 


17th January 2012. 


It is hereby notified for the general information of the public that Acacia timber collected from the various Acacia 
Plantations in Palode and Paruthipally Ranges of Thiruvananthapuram Division , will be sold in Tender /Auction sale as per 
the schedule furnished below subject to the detailed Tender / Auction sale conditions published in Kerala Gazette No. 49 
dated 14 - 12 -2010 in Forest Sheet Page No. 589 to 595 by Chief Conservator of Forests (Protection ), Thiruvananthapuram , 
vide Notification No. Pro.(5 ) -5628 /2010 dated 2 -12 -2010 and other rules and conditions in force. Tender forms will be 
available in Divisional Forest Office, Thiruvananthapuram and Forest Range Office, Palode and Paruthipally on payment of 
· 200 and VAT. Tenders will be accepted till the date fixed for Tender/Auction sale upto 9 a. m . in Range Office, Palode/ 
Paruthipally as the case may be. Tenders received after the stipulated date and time will not be entertained . If the date 
for Tender/Auction happens to a public holiday , harthal or strike, the auction sale will be held in the next working day at 
the scheduled time and place. Tenders will be opened immediately after the auction sale and further action will be taken 
as per sale conditions. The intending bidders should satisfy themselves about the quantity and quality of the materials put 
up for Tender/Auction sale and no complaints will be entertained later on regarding the same. Further details of Tender/ 
Auction sale will be available from the Range Office, Palode and Paruthipally . Materials taken to stock up to the day before 
the auction will be included in sale and hence the quantity shown is approximate . If there is no bid or part bid in the 
1st day of auction , the remaining materials will be put up for sale on subsequent dates and time shown in the schedule . 
The Auctioning Officer has discretion to conduct the auction completely or partially and to postphone the auction without 
assigning any reason , thereof. 


104 


KERALA GAZETTE 


[PART III 


SCHEDULE 


Dumping Depot 


Qty. 


Date and Time of 

auction 


Alternative date and 

time of Auction 


1999 Acacia Auriculiformis Plantation at 
Kaithakkaparappu in Aryanad -Palode 
section of Paruthipally Range 


35 m3 


| 14- 2 - 2012 , 10 a . m . 


16- 2 - 2012 , 10 a . m . 


2003 RDF II Plantation at Kuttapara in 
Aryanad -Palode section of Paruthipally 
Range 


15 m3 


In continuation 


In continuation 


1998 Acacia Auriculiformis Plantation at 
Chempancode in Bharathanoor section 
of Palode Range 


50 m3 


In continuation 


In continuation 


2002 Acacia Auriculiformis Plantation at 
Kochalumoodu in Bharathanoor section 
of Palode Range 


50 m 


In continuation 


In continuation 


2000 Acacia Auriculiformis Plantation at 
Mylamoodu in Bharathanoor section of 
Palode Range 


5 m3 


In continuation 


In continuation 


2001 Acacia Auriculiformis Plantation at 
Kudavanad in Chekkonam section of 
Palode Range 


1 .346 m 


In continuation 


In continuation 


Materials — Acacia timber having 70 cm and above mid girth over bark . 


EMD 10 ,000 . 
Date & Time of Auction — 14 - 2 - 2012 , 10 a . m . onwards. 


തിരുവനന്തപുരം ഡിവിഷനിലെ പാലോട്, പരുത്തിപ്പള്ളി റെയ്ഞ്ചുകളിലെ വിവിധ അക്കേഷ്യ തോട്ടങ്ങളിൽ നിന്നും 
ശേഖരിച്ചിരിക്കുന്നതും പട്ടികയിൽ കാണിച്ചിരിക്കുന്നതുമായ അക്കേഷ്യ ബില്ലറ്റ് പട്ടികയിൽ സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിലും 
സമയത്തും സ്ഥലത്തും വച്ച് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് 
ഉദ്യോഗസ്ഥനോ 14 - 12 - 2010 - ലെ 49 -ാം നമ്പർ കേരള ഗസറ്റിലെ ഫോറസ്റ്റ് ഷീറ്റ് പേജ് നമ്പർ 589 മുതൽ 595 വരെ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( സംരക്ഷണം) തീയതി 2 -12 -2010- ലെ പാ . (5)- 5628 / 10 -ാം നമ്പർ പ്രകാരം ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള 
വിശദമായ ദർഘാസ്/ ലേലവ്യവസ്ഥകൾക്കും അതത് സമയത്ത് നിലവിലുള്ള മറ്റ് നിയമങ്ങൾക്കും വിധേയമായി ദർഘാസ്/ ലേല 
അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നതാണ്. ദർഘാസ് ഫോറങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും പാലോട് 
പരുത്തിപ്പള്ളി റെയ്ഞ്ചുകളിൽ നിന്നും - 200+ വാറ്റ് നിരക്കിൽ ലഭിക്കുന്നതായിരിക്കും. ലേല ദിവസം രാവിലെ 9 മണി വരെ 
സീൽ ചെയ്ത കവറുകളിൽ ദർഘാസ് പാലോട്, പരുത്തിപ്പള്ളി റെയ്ഞ്ചാഫീസിൽ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയ 
ത്തിനു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ലേല ദിവസം പണിമുടക്കോ ഹർത്താലോ പൊതു ഒഴിവു 
ദിവ സമോ ആയാൽ പ്രസ്തുത ലേലം അടുത്ത പ്രവൃത്തി ദിവസം മേൽ പ്രസ്താവിക്കപ്പെട്ട സ്ഥലത്തും സമയത്തും 
നടത്തുന്നതാണ്. ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതും ലേല നിബന്ധനകൾ പ്രകാരമുള്ള 
അനന്തര നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ആയതിന് മുൻപ 
ായി ലേല ഉൽപ്പന്നങ്ങളുടെ അളവ്, ഗുണ നിലവാരം എന്നിവ വിശദമായി പരിശോധിച്ച് ഉറപ്പ് വരുത്തേതും ലേലത്തിനുശേഷം 
ഇതു സംബന്ധിച്ച് യാതൊരുവിധ പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . ദർഘാസ്/ ലേലത്തെ സംബന്ധിച്ച് കൂടുതൽ 
വിവരങ്ങൾ പാലോട്, പരുത്തിപ്പള്ളി റെയ്ഞ്ചുകളിൽ നിന്നും അറിയാവുന്നതാണ്. ഉൽപ്പന്നങ്ങളുടെ ലഭ്യത അനുസരിച്ച് പട്ടിക 
യിലെ അളവുകളിൽ മാറ്റം വരാവുന്നതാണ്. മുഴുവനായോ ഭാഗികമായോ ലേലം നടക്കാതെ വരികയാണെങ്കിൽ അവശേഷിക്കുന്ന 
ഉൽപ്പന്നങ്ങൾ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന തീയതികളിലും സമയത്തും ലേലം നടത്തുന്നതായിരിക്കും. ലേലം മുഴുവനായോ 
ഭാഗികമായോ നടത്തുന്നതിനും മറ്റു കാരണങ്ങൾ കാണിക്കാതെ മാറ്റിവയ്ക്കുന്നതിനും ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് 
അധികാരമുായിരിക്കുന്നതാണ്. 


7th FEB . 2012) 


FOREST DEPARTMENT 


105 


പട്ടിക 


അളവ് 


അട്ടിവച്ചിരിക്കുന്ന 
സ്ഥലം 


ലേലത്തീയതിയും 
സമയവും 


പകരം ലേലത്തീയതിയും 

സമയവും 


35 ക്യൂ . മീ . 


14 - 2 - 2012 
രാവിലെ 10 - ന് 


16 - 2 - 2012 
രാവിലെ 10 - ന് 


15 കൃ . മീ . 


തുടർച്ച 


തുടർച്ച 


1999 അക്കേഷ്യ തോട്ടം, കൈതക്കപ്പരപ്പ്, 
ആര്യനാട്-പാലോട് സെക്ഷൻ, പരുത്തിപ്പള്ളി 
2003 ആർ. ഡിഎഫ്. തോട്ടം, കുട്ടപ്പാറ, 
ആര്യനാട്-പാലോട് സെക്ഷൻ, പരുത്തിപ്പള്ളി 
1998 ചെമ്പൻകോട് അക്കേഷ്യ തോട്ടം, 
ഭരതന്നൂർ സെക്ഷൻ, പാലോട് 


50 ക്യൂ . മീ . 


തുടർച്ച 


തുടർച്ച 


50 ക്യൂ . മീ . 


തുടർച്ച 


തുടർച്ച 


5 ക്യൂ . മീ . 


തുടർച്ച 


2002 കൊച്ചാലുംമൂട് അക്കേഷ്യ തോട്ടം, 
ഭരതന്നൂർ സെക്ഷൻ, പാലോട് 
2000 മൈലമൂട് അക്കേഷ്യ തോട്ടം, 
ഭരതന്നൂർ സെക്ഷൻ, പാലോട് 
2001 കുടവനാട് അക്കേഷ്യ തോട്ടം, 
ചെക്കോണം സെക്ഷൻ, പാലോട് 


തുടർച്ച 


1.346 ക്യൂ . മീ . 


തുടർച്ച 


തുടർച്ച 


ഉൽപ്പന്നങ്ങൾ - 70 സെ . മീ. ഉം അതിനും മുകളിൽ ചുറ്റുവണ്ണമുള്ള അക്കേഷ്യ തടികൾ. 
നിരതദ്രവ്യം - 10,000. 
ലേല സ്ഥലം -മുകളിൽ പറഞ്ഞ അക്കേഷ്യ തോട്ടങ്ങളിൽ വച്ച്. 
ലേലത്തീയതിയും സമയവും 14 -2 -2012 രാവിലെ 10 മണി മുതൽ. 


Office of the Divisional 
Forest Office , 
Thiruvananthapuram . 


| ( Sd.) 
Divisional Forest Officer. 


SOCIAL FORESTRY DIVISION , 

PATHANAMTHITTA 


TENDER NOTICE 


Value of tender form — 300 + VAT. 

The tender should accompany with a stamp paper 
( 100 ) agreement. All conditions of the PWD will be 
applicable for this work . For more details enquire at Social 
Forestry Division , Pathanamthitta , Eliyarackal or Social 
Forestry Range Office , Pathanamthitta ( at Eliyarackal). 


No. SFPA2 - 1064 / 08 . 


- 13th January 2012 . 


Sealed tenders are invited from the authorised 
contractors of PWD for the following work on or before 
22nd February 2012 , 3 p . m . Tender forms can be obtained 
from this office before 1 p . m . after paying the value and 
tax . The tender can be submitted till 3 p . m ., 2012 Febru 
ary 22nd and will be opened at 3 . 30 p . m . on the same 
day. If the date fixed for the tender happens to be declared 
holiday, all the proceedings will be done on the next 
working day with the same time schedule stipulated above . 
Assistant Conservator of Forests (Social Forestry ) or the 
Officer authorised by him will open the tenders at the 
presence of the tenderers. Along with the tender a DD for 
a fixed amount pledged to the Assistant Conservator of 
Forests , Social Forestry , Pathanamthitta should be 
accompanied . Tenders should apply for tender forms with 
their registration certificate . 

Name of work with estimated amount - Maintenance 
of bike shed at the compound of Social Forestry Division , 
Pathanamthitta at Eliyarackal. - 44, 000. 

| EMD - 1 ,100 . 


പത്തനംതിട്ട സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷനിൽ താഴെ 
പറയുന്ന ജോലിക്കായുള്ള മുദ്രവച്ച ദർഘാസുകൾ കേരളാ 
പൊതുമരാമത്തുവകുപ്പിലെ അംഗീകൃത കരാറുകാരിൽനിന്നും 
2012 ഫെബ്രുവരി 22, പകൽ 3 മണി വരെ ഈ ആഫീസിൽ 
ലഭിക്കത്തക്കവിധം ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് ഫാറ 
ങ്ങൾ അന്നേദിവസം പകൽ 1 മണിവരെ ഈ ഓഫീസിൽനിന്നും 
നിശ്ചിത വിലയും, വിൽപ്പന നികുതിയും ഒടുക്കി വാങ്ങേതാണ്. 
ദർഘാസ് ദിവസം പൊതു അവധി ദിവസമായി പ്രഖ്യാപിച്ചാൽ 
അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത സമയം വരെ ദർഘാസുകൾ 
സ്വീകരിക്കുന്നതാണ്. ദർഘാസുകൾ അന്നേദിവസം പകൽ 
3 . 30 - ന് പത്ത നം തിട്ട സോഷ്യൽ ഫോറസ് ടി അസി 
സ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റ റോ , അദ്ദേഹം അ ധി കാ 
രപ്പെടു ത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ, അപ്പോൾ ഹാജ രാ 
കുന്ന കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരിശോ 
ധിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം 
ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അടച്ച് പത്തനം തിട്ട 

സോഷ്യൽ ഫോറസ് ടി അ സി സ്റ്റന്റ് കൺസർവേറ്റർക്ക് 
മാറത്തക്ക വണ്ണം പ്ലഡ്ജ് ചെയ്ത് ഡിമാന്റ് ഡ്രാഫ്റ്റ് ഉള്ള 
ടക്കം ചെയ്തിരിക്കേതും, ആയത് ഇല്ലാത്ത ദർഘാസുകൾ 
നിര സിക്ക പ്പെടുന്ന തു മാ ണ് . കരാറുകാർ അവരുടെ രജി 

ടേ ഷൻ കാണിച്ച് ദർഘാസ് ഫോറങ്ങൾക്ക് അപേക്ഷി 


106 


KERALA GAZETTE 


[PART III 


ക്കേതാണ്. 


ജോലിയുടെ പേരും ഉദ്ദേശ അട ങ്ക ൽ തുക യും -- 
എലി യ റയ് ക്ക ലുള്ള സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ 
കോമ്പൗിലുള്ള ബൈക്ക് ഷെഡിന്റെ അറ്റകുറ്റപ്പണികൾ 
44,000 . 


ദർഘാസ് ഫോറത്തിന്റെ വില - 300 + വാറ്റ്. 
നിരതദ്രവ്യം - 1,100 . 

ദർഘാസിനോടൊപ്പം 100 മുദ്രപത്രത്തിൽ കരാറുകാരൻ 
ഒപ്പിട്ട ഒരു പ്രിലിമിനറി എഗ്രിമെന്റും കൂടി സമർപ്പിക്കേതാണ്. 
കേരളാ പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത നിബന്ധന 
കൾ എല്ലാംതന്നെ ഈ ജോലിക്ക് ബാധകമാണ്. കൂടുതൽ 
വിവരങ്ങൾക്ക് ഈ ആഫീസിലോ, പത്തനംതിട്ട സോഷ്യൽ 
ഫോറസ്ട്രി റെയിഞ്ചാഫീസിലോ ഓഫീസ് സമയത്ത് നേരിട്ട് 
അന്വേഷിക്കേതാണ്. 


" 900 + VAT @ 4 % for Sl. No. 3. 

Period of Work — 3 months from the Agreement date . 

Tender forms and other conditions can be obtained 
from the Office of the undersigned on application in 
writing and on payment of the cost of tender form and 
taxes in cash (not refundable ) upto 1 p . m . on 23 - 2 -2012 . 
The filled up tenders will be received in this office upto 
3 p . m . on 23 - 2 - 2012 and opened by the undersigned or 
an officer authorised by him on the same day at 3 . 30 p . m . 
at the office of Divisional Forest Officer, Konni in the 
presence of the contractors attending on the date . If the 
due date happens to be a holiday, the next working day 
will be the due date. 

The tender forms are not transferable . The earnest 
money deposit noted against the work should be paid 
along with the tenders by Demand Draft ( Cheque will 
not be acceptable ) pledged in favour of the undersigned 
payable at any Nationalised Bank / Scheduled Bank . 
Incomplete tenders and tenders without EMD are liable to 
be rejected . The undersigned reserves the right to reject 
any tender without assigning any reasons thereof. All 
other conditions prevailing in the Kerala P. W .D . and Forest 
Department are applicable to this tender also . The tenders 
not containing the prescribed preliminary agreement in 
Stamp Paper Worth - 100 will be summarily rejected. 


Office of the Assistant 
Conservator of Forests , 
Eliyarackal . 


( Sd .) 
Assistant Conservator of 

Forests 
( For and on behalf of 
Governor of Kerala ). 


KONNI DIVISION 
TENDER NOTICE 


19th January 


No. KND - 308/ 2012 . 
2012. 


Separate sealed competitive tenders superscribing the 
name of works are invited by the undersigned for and on 
behalf of the Governor of Kerala from Registered eligible 
contractors for the following works . 


- SCHEDULE- I 
Name of work with approximate PAC — Construction 
of a Check dam across the Mullanchirathode in 
Mannarappara Range — 5 Lakhs. 

| EMD - 12 , 500 . 
Cost of tender form — 1,000 + VAT @ 4 % . 
Period of Work — 3 months from the Agreement date . 

SCHEDULE - II 


കേരള ഗവർണ്ണർക്കുവേി കോന്നി ഡിവി ഷ നിൽപ്പെട്ട 
താഴെ പറയുന്ന ജോലികൾക്ക് മുദ്രവെച്ച ദർഘാസുകൾ 
കേരള പൊതുമരാമത്ത് വകുപ്പിലെ അംഗീകൃത കരാറുകാ 
രിൽ നിന്നും 23 - 2 -2012 -ാം തീയതി പകൽ 3 മണിവരെ ഈ 
ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണംക്ഷണിച്ചുകൊള്ളുന്നു . പട്ടിക 
ഒന്നിൽ പറയുന്ന അപേക്ഷകർ കെട്ടിട നിർമ്മാണ ജോലിക 
ളിൽ രുവർഷത്തിൽ കുറയാത്ത പ്രവർത്തിപരിചയം ഉള്ള 
വരും അത്തരം പ്രവൃത്തികൾ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടുള്ള 
വരും ആയതിന് ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ കുറ 
യാത്ത റാങ്കുള്ള ഓഫീസർ നൽകിയിട്ടുള്ള സാക്ഷ്യപത്രവും 
ഉള്ളവരായിരിക്കണം. ഓരോ വിഭാഗത്തിൽപ്പെട്ട ഓരോ പ്ര 
വർത്തികൾക്കും പ്രത്യേകം പ്രത്യകം കവറുകളിൽ ആയിരി 
ക്കണം ദർഘാസുകൾ സമർപ്പിക്കേത്. ദർഘാസ് ഫോറങ്ങൾ 
പരസ്പരം കൈമാറ്റം ചെയ്യാൻ പാടു ള്ള തല്ല. ദർഘാസ് 
ഫോറ ങ്ങൾ അന്നേദിവസം പകൽ ഒരു മണിവരെ ഈ 
ഓ ഫീസിൽ നിന്നും നിശ്ചിത വിലയ്ക്ക് ( വിൽപ്പന ന 
ികു തി യ ട ക്കം ) ലഭി ക്കു ന്ന താ ണ് . ദർഘാ സു 
കൾ അന്നേദിവസം പകൽ 3 . 30 - ന് കോന്നി 
ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓ ഫീ സ റോ , അ ദ്ദേ ഹം 
അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് ഉദ്യോ ഗസ്ഥനോഅപ്പോൾ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറന്ന് പരി 
ശോധിക്കുന്നതാണ്. ദർഘാസ് ദിവസം അവധി ദിവസമാകുക 
യോ , മറ്റു സാങ്കേതിക കാരണങ്ങളാലോ ദർഘാസ് നടക്കാതെ 
വരികയോ ചെയ്താൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
നിശ്ചിത സ്ഥലത്തും സമയത്തും ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതാണ്. ദർഘാസിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം ഏതെ 
ങ്കിലും അംഗീകൃത ബാങ്കിൽ അടച്ച് കോന്നി ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർക്ക് മാറത്തക്കവിധം പ്ലഡ്ജ് ചെയ്ത 
ഡിമാന്റ് ഡാഫ്റ്റ് ഉള്ളടക്കം ചെയ്തിരിക്കേതും, ആയത് 
ഇല്ലാത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതുമാണ്. കരാറുകാർ 
അവരവരുടെ രജിസ്ട്രേഷൻ കാർഡ് കാണിച്ച് ദർഘാസ് 
ഫോറത്തിന് അപേക്ഷിക്കേതാണ്. ടി പരസ്യ പ്രകാരമുള്ള 
ജോലികൾക്ക് ആവ ശ്യ മായ ലറ്റർ ഓഫ് കഡിറ്റ് ലഭി 
ക്കാതെ വരികയോ, മറ്റു സാങ്കേതിക കാരണങ്ങളാലോ ടെർ 


Name of work with 

Approximate PAC 


EMD 


No. 


| 15,000 


1 Tarring of Konni- Achencoil road (Balance 

work in 3rd reach ) in Mannarappara 

Range (1.50 Km.) - 6 Lakh 
2 Construction of a culvert with approach 

road across Chempanaruvithode and a 
Chappath at Valayam at Konny- Achencoil 

road in Mannarappara Range — 8 .87 Lakh 
3 Re-tarring Mundomoozhy -Manneera road in 

Konni Range (1 Km.) - 4.50 Lakh 


22 ,500 


11 , 500 


Cost of tender form — 1,200 + VAT @ 4 % for 
Sl. No . 1 , 1 ,500 + VAT @ 4 % for Sl. No. 2 and 


7th FEB. 2012 ). 


FOREST DEPARTMENT 


107 


റദ്ദാക്കുവാൻ കോന്നി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് 
അധികാരം ഉായിരിക്കുന്നതാണ്. 


- പട്ടിക - 1 


ജോലിയുടെ പേരും ഉദ്ദേശ അടങ്കൽ തുകയും 
മണ്ണാറപ്പാറ റെയി ബിൽപ്പെട്ട മുള്ളൻചിറയിൽ മുള്ളൻചിറ 
തോടിനുകുറുകെ ഒരു തടയണ നിർമ്മിക്കുക - 5 ലക്ഷം. 

നിരതദ്രവ്യം - 12 ,500. 
- ദർഘാസ് ഫോറത്തിന്റെ വില - 1,000 + 4 % വാറ്റ്. 


പട്ടിക - 2 


നിരതദ്രവ്യം 


ഈ ആഫീസിൽ സ്വീക രിക്കു ന്നതും അന്നേ ദിവസം പ 
കൽ 3.30 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറോ, അദ്ദേഹം അധികാര 
പ്പെടുത്തുന്ന മറ്റു ഉദ്യോഗസ്ഥനോ പീരുമേട് വെസ്റ്റ് ഡിവിഷൻ 
ആഫീസിൽവെച്ച് വാഹനം പരസ്യമായി ലേലം ചെയ്യുന്നതും 
തുടർന്ന്ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. ദർഘാ 
സ് ഫോറങ്ങൾ അന്നേദിവസം പകൽ 1 മണിവരെ നിശ്ചിത 
വിലയും നികുതിയും അടച്ചാൽ ഈ ആഫീസിൽനിന്നും 
ലഭി ക്കു ന്ന താ ണ്. കൂടുതൽ വിവരങ്ങൾ പരി 
യാർ വെസ്റ്റ് ഡിവി ഷൻ ഡെപ്യൂട്ടി ഡയ റ ക് ട റു ടെ 
യും അഴുത റെയി ബാ ഫീ സ റു ടെയും ആ ഫീസു ക 
ളിൽ നിന്നും ഓഫീസ് സമ യ ങ്ങ ളിൽ അറി യാ വു ന്ന താ 
ണ് . ദർഘാസ് ദിവസം പൊതു അവധി ദിവ സ മാ യി 
പ്രഖ്യാപിക്കപ്പെട്ടാൽ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. 

- വാഹ ന ത്തിന്റെ പേരും വാഹനം സൂക്ഷിച്ചിരിക്കുന്ന 
സ്ഥലവും - ഹീറോ ഹോ പാഷൻ മോട്ടോർ ബൈക്ക് 
(Reg . No . KL - 05M- 3703 ) കേരള വന നിയമം 61 ( എ ) 
പ്രകാരം സർക്കാരിലേക്ക് കു കെട്ടിയത്- അഴുത റെയിഞ്ച് 
കോമ്പൗിൽ സൂക്ഷിക്കുന്നു . 

നിരതദ്രവ്യം - 1,000 . 
ദർഘാസ് ഫോറത്തിന്റെ വില - 300 + വാറ്റ്. 


കമ 
നമ്പർ 


ജോലിയുടെ പേരും 
ഉദ്ദേശ അടങ്കൽ തുകയും 


- നിബന്ധനകൾ 


മണ്ണാറപ്പാറ റെയിഞ്ചിലെ കോന്നി 
അച്ചൻകോവിൽ റോഡ് ( 3 -ാം റീച്ചിന്റെ 
ബാക്കി ഭാഗം) ടാറിംഗ് (1.5 കി. മീറ്റർ ) 
- 6,00,000 

15, 000 
മണ്ണാറപ്പാറ റെയിഞ്ചിലെ കോന്നി 
അച്ചൻകോവിൽ റോഡിലുള്ള ചെമ്പനരുവി 
തോടിനുകുറുകെ ഒരു കലുങ്കും, അനുബന്ധ 
റോഡും, വളയം എന്ന സ്ഥലത്ത് ഒരു 
ചപ്പാത്തും നിർമ്മിക്കുക - 8,87,000 

22,500 
കോന്നി മയിഞ്ചിലെ മുമൂഴി-മണ്ണീറ 
റോഡ് റീ -ടാറിംഗ് ( 1 കി. മീറ്റർ ) - 
4, 50 , 000 

11 , 500 
ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1- ന് 
- 1,200 + 4 % വാറ്റ്, കമ നമ്പർ 2 - ന് 1,500 + 4 % വാറ്റ്, 
ക്രമനമ്പർ 3 - ന് 900 + 4 % വാറ്റ്. 

ദർഘാസ് തീയതി- 23 - 2 -2012 . 
പകരം തീയതി - 28 - 2 - 2012 . 

ജോലി ചെയ്തു തീർക്കേ കാലാവധി - ഉടമ്പടി തീയതി 
മുതൽ മൂന്നുമാസം. 

ദർഘാസിനോ ടൊപ്പം 100 - ന്റെ മുദ്രപത ത്തിൽ 
കരാ റു കാ രൻ ഒപ്പിട്ട ഒരു പാഥ മിക ഉടമ്പടികൂടി 
സമർപ്പിക്കേതാണ്. കേരള പൊതു മ രാ മത്തു വകുപ്പിലെ 
ദർഘാസ് നിബന്ധനകൾ എല്ലാം തന്നെ ഈ ജോലികൾക്കും 
ബാധകമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ, 
മണ്ണാറപ്പാറ റെയിഞ്ചാ ഫീസിലോ നേരിട്ട് അന്വേഷിച്ചറി 
യേതാണ്. 


1. താൽപര്യ മു ള്ള വർക്ക് മുകളിൽ പറയുന്ന സ്ഥലത്ത് 
സൂക്ഷിച്ചിരിക്കുന്ന വാഹനം ബന്ധപ്പെട്ട ആഫീസറുടെ 
അനുവാദത്തോടെ പരിശോധിച്ച് ഗുണനിലവാരം ബോദ്ധ്യ 
പ്പെടുത്താവുന്നതാണ്. ലേലത്തിന് ശേഷം ഗുണനില 
വാരം സംബന്ധിച്ച് ഉന്നയിക്കുന്ന യാതൊരു പരാതികളും 
പരിഗണിക്കുന്നതല്ല. 
2. ദർഘാസുകൾ ആവശ്യമുള്ളവർക്ക് അവരെ തിരിച്ചറിയു 

ന്നതിന് തിരഞ്ഞെടുപ്പു കമ്മീഷനോ ബന്ധപ്പെട്ട വില്ലേജ് 
ആഫീസറോ നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ് 

സർട്ടിഫിക്കറ്റ് സഹിതം അപേക്ഷിക്കേതാണ്. 
3. ദർഘാസിനോ ടൊപ്പം നിശ്ചിത നിര ത ദ വ്യം ഈ 

ആഫീസിൽ ഒടുക്കേതാണ്. 
4. ലേലം/ ദർഘാസിൽ പരിഗണിക്കപ്പെടാത്തവരുടെനിരത 

ദ്രവ്യം അപ്പോൾ തന്നെ തിരികെ നൽകുന്നതാണ്. 
കൂടു തൽ തുകയ്ക്കുള്ളദർഘാസു കൾ ആവ ശ്യ മു 
ങ്കിൽ മേലധികാരത്തിലേക്ക് അയയ്ക്കു ന്നതും മറ്റു 
ദർഘാസുകാർ നൽകിയ നിരതദ്രവ്യം അപ്പോൾ തന്നെ 

തിരികെ നൽകുന്നതുമാണ്. 
6. ദർഘാസ് സംഖ്യ നിര ത ദ വ്യ ത്തി നേ ക്കാൾ 
കൂടു തൽ ആണെങ്കിൽ ദർ ഘാസ് സംഖ്യ 
യുടെ 50 % ( നി ര ത ദ വ്യം ഉൾപ്പെ ടെ ) അ പ്പോൾ 
തന്നെ ഒടു ക്കേ താ ണ് . ദർഘാസ് സംഖ്യ നിര ത 
ദ വ്യ ത്തിനേക്കാൾ കുറവാണെങ്കിൽ കൂടുതൽ അട 
ച്ച തുക വിജ യി യായ ദർഘാസുകാരന് ദർഘാസ് 
തുറക്കുന്ന ദിവസം തന്നെ തിരികെ നൽകുന്നതാണ്. 
ലേലം/ ദർഘാസ് തുക 10 , 000 - ൽ കുറവാണ് എങ്കിൽ 
മുഴുവൻ തുകയും അപ്പോൾ തന്നെ ഒടുക്കണം. 
| 7. ദർഘാസുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അധികാര 

ത്തിന് വിധേയമായിരിക്കും. ദർഘാസുകൾ സ്വീകരിക്കുന്ന 
തിനുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ 


Office of the Divisional 
Forest Office , Konni. 


(Sd.) 
Divisional Forest Officer. 


പെരിയാർ ടൈഗർ റിസർവ്വ് വെസ്റ്റ് ഡിവിഷൻ, പ 

പീരുമേട് 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർഎ1- 2756 / 2011. 

2012 ജനുവരി 20. 
പരി യാർ ടൈഗർ റിസർവ്വ് വെസ്റ്റ് ഡിവി ഷ നില 
അഴുത റെയിഞ്ചിലെ OR - 01 / 2007 -ാം നമ്പർ കേസിലുൾപ്പെട്ട 
61 ( എ ) പ്രകാരം കുകെട്ടിയ താഴെ വിവരിക്കുന്ന വാഹനം 
ലേലം കൊള്ളുന്നതിന് താൽപ്പര്യമുള്ളവരിൽനിന്നും മുദ്രവെച്ച 
ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . പൂരിപ്പിച്ചതും മുദ്ര 
വെച്ചതുമായ ദർഘാസുകൾ നിശ്ചിത നിരതദ്രവ്യത്തോടൊപ്പം 
2012 ഫെബ്രുവരി മാസം 22 -ാം തീയതി പകൽ 3 മണിവരെ 


108 


KERALA GAZETTE 


[PART III 


3 ,750 


ക്വാർട്ടേഴ്സിന്റെ അറ്റകുറ്റപ്പണി 
1.5 ലക്ഷം 
ഫ്ളയിംഗ്സ്ക്വാഡ്റെയിഞ്ച്ഓഫീസറുടെ 
ടി - 2 ലക്ഷം 
വള്ളക്കടവ് റെയിഞ്ചിലെ സ്റ്റാഫ് 
ടി - 1.5 ലക്ഷം 


5 ,000 


3 ,750 


നിക്ഷിപ്തമായിരിക്കും. 
8. ദർഘാസുകൾ അംഗീക രിച്ചതായി അറിയിപ്പു കിട്ടി 
15 ദിവസത്തിനകം ബാക്കി സംഖ്യയും നിയമപ്രകാരമുള്ള 

നികുതികളും അടച്ച് വാഹനം നീക്കം ചെയ്യേതാണ്. 
9. 15 ദിവസത്തിനുള്ളിൽ ബാക്കി സംഖ്യയും നികുതികളും 

അടച്ച് നീക്കം ചെയ്തില്ലെങ്കിൽ ദർഘാസുകാരൻ ആവ 
ശ്യപ്പെടുന്നപക്ഷം മറ്റൊരു 15 ദിവസംകൂടി സംഖ്യയ്ക്ക് 
12 % പലിശയും ദിവസം - 20 നിരക്കിൽ ഇരുപ്പു വാട 
കയും വസൂലാക്കി അനുവദിക്കുന്നതായിരിക്കും. ഇതിന 
ശേഷം കാലാവധി നീട്ടി അനുവദിക്കുന്നതല്ല. ഇപ്രകാരം 
വീഴ്ച വരുത്തിയ ദർഘാസുകാരന്റെ നഷ്ടോത്തരവാ 
ദിത്വത്തിൽ ലേലത്തിലോ ടെർ അടിസ്ഥാനത്തിലോ പ 
നർ വിൽപ്പന നടത്തുന്നതും ആയതിൽ ഉാകുന്ന നഷ്ടം 
അടച്ച തുകയും ശേഷമുള്ളതു നിയമാനുസൃതം വീഴ്ച് 
വരുത്തിയ ദർഘാസുകാരിൽ നിന്നും ഈടാക്കുകയും 

ചെയ്യുന്നതാണ്. 
10. ദർഘാസ് പൂരിപ്പിച്ച് നൽകിയവർക്ക് മാത്രമേ ലേലത്തിൽ 
പങ്കെടുക്കുവാൻ അവകാശമുള്ളൂ. 


ടെർ ഫോറത്തിന്റെ വില കമ ന മ്പർ 1 - നും 2 - നും 
800 + 4 % വാറ്റ്, ക്രമനമ്പർ 3 - നും 6 - നും 400 + 4 % വാറ്റ്, 

ക്രമനമ്പർ 4- ന് 750 + 4 % വാറ്റ്, ക്രമനമ്പർ 5 - നും 7- നും 
- 300 + 4 % വാറ്റ്. 

-- ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും 
21- 2- 2012 ഉച്ചയ്ക്ക് 1 മണിവരെ. 

ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 21- 2 -2012 , 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും -- 21- 2 - 2012 , 
3 . 30 മണി. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, 

( ഒപ്പ്) 
പെരിയാർ ടൈഗർ റിസർവ്വ് വെസ്റ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ 
ഡിവിഷൻ, പീരുമേട്. 

( കേരള ഗവർണ്ണർക്കുവേി). 


പെരിയാർ ടൈഗർ റിസർവ്വ് ഈസ്റ്റ് ഡിവിഷൻ, 

തേക്കടി, ഇടുക്കി 

ദർഘാസ് പരസ്യം 
നമ്പർ സി.എസ് . 270 / 2012. 

2012 ജനുവരി 19 . 
പരി യാർ ഈസ്റ്റ് ഡിവിഷനിൽ 2011 - 12 സാമ്പ 
ത്തിക വർഷത്തിൽ താഴെ ചേർത്തി രിക്കുന്ന സിവിൽ 
ജോലികൾ ഏറ്റെടുത്ത് നട ത്തു ന്ന തിന് തയ്യാ റു 
ള്ള വ രിൽനിന്നും മത്സ രാ ടി സ്ഥാ ന ത്തിലുള്ള ദർഘാ സു 
കൾ ക്ഷണിക്കു ന്നു . പൊതു മരാമത്ത് വകു പ്പിൽ 
രജി സ്റ്റർ ചെയ്തിട്ടു ള്ള തും രജിസ്ട്രേഷൻ ഇപ്പോൾ 
നില വിലുള്ളതുമായ എ , ബി , സി വിഭാഗത്തിൽപ്പെടുന്ന 
അംഗീകൃത കരാറുകാർക്ക് മാത്രമേ ദർഘാസിൽ പങ്കെടുക്കാൻ 
അർഹത ഉായിരിക്കുകയുള്ളു. 


- പൊതു അവധി ഒഴികെ മറ്റ് ഏതെങ്കിലും കാരണ 
ത്താൽ 21 - 2 - 2012 - ൽ ദർഘാസ് നട ക്കാതെ വരി ക യാ ണ് 
ങ്കിൽ 24 - 2 - 2012 - ലോ ആ ദിവസവും നടക്കാതെ വരികയാണ് 
ങ്കിൽ 27 - 2 - 2012 - ലും അതേ സ്ഥലത്തും സമയത്തും നിബന്ധ 
നകൾ പ്രകാരം ദർഘാസുകൾ നടത്തുന്നതായിരിക്കും. 

-- പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട 
തീയതിയിലും സമയത്തും ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നി ദ്ധ്യ ത്തിൽ ദർഘാസുകൾ നിശ്ചിത തുകയുടെ 
നിരതദ്രവ്യം സഹിതം പ്രവർത്തിയുടെ പേര് രേഖപ്പെടുത്തിയ 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ടി ദിവസം പൊതു 
അവധി ദിവസമായി വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 
നിശ്ചിത സമ യം വരെ ദർഘാസ് ഫോറ ങ്ങൾ വിതരണം 
ചെയ്യുന്നതും സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
പൊതുമരാമത്തുവകുപ്പിലേയും വനം വകുപ്പിലേയും എല്ലാ 
ദർഘാസ് നിബന്ധനകളും ടി ജോലിക്ക് ബാധകമായിരി 
ക്കും . ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണ വശാലും 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . നിരതദ്രവ്യം ഡെപ്യൂട്ടി 
ഡയറക്ടർ ( പ്രാജക്ട് ടൈഗർ), പെരിയാർ ഈസ്റ്റ്ഡിവിഷൻ, 
തേക്ക ടിയുടെ പേരിൽ പണ യ പ്പെടു ത്തിയ 
ഡിമാന്റ് ഡാഫ്റ്റായി മാത്രമേ സ്വീക രി ക്കു ക 
യു ള്ളൂ . പാഥ മിക കരാർ ( 50 - ന്റെ മുദ്രപ്പത 
ത്തിൽ ഒപ്പിട്ട് സമർപ്പിക്കേ താ ണ് . 1 - 11 - 1992 - ലെ 
ജി. ഒ.( എംഎസ്.) നമ്പർ 96 / 92 PW & D പ്രകാരമുള്ള ഗ്യാരന്റി 
ഈ ദർഘാസ് ജോലിക്കും ബാധകമായിരിക്കും. മുദ്രവെച്ച 
കവറിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളു. 

- ദർഘാസ് പരസ്യം സംബന്ധിച്ചുള്ള കൂടുതൽ വിവര 
ങ്ങൾ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ ആഫീസിൽ ന 
ിന്നോ ബന്ധപ്പെട്ട റെയിഞ്ച് ആഫീസിൽ നിന്നോ കേരള വനം 
വകുപ്പിന്റെ വെബ്സൈറ്റായ www. keralaforest. org - യിൽനിന്നോ 
അറിയാവുന്നതാണ്. 


നിരതദ്രവ്യം 


ക്രമ 
നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
ഏകദേശ അടങ്കൽ തുകയും 


( 2.5 % ) 


10 ,000 


2 


വള്ളക്കടവ് റെയിഞ്ചിലെ ആനത്തോട് 
സെക്ഷനിലുള്ള ചെക്ക് പോസ്റ്റ് 
ബിൽഡിംഗിന് ചുറ്റുമുള്ള ട്രഞ്ചിന്റെ 
സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം 
4 ലക്ഷം 
സ്പിംഗ് വാലി EDC ഏരിയാ 
മു തൽ കു രി ശു മല വരെയുള്ള 
സൗരോർജ്ജ വേലിയുടെ അറ്റകുറ്റ 
പണിയും പുതിയതിന്റെനിർമ്മാണവും - 
S 4 ലക്ഷം 
അരുവിപ്പാലം ഭാഗത്ത് കോഴിക്കാനം 
അരുവിയോട റോഡിന്റെഅറ്റകുറ്റപ്പണി 

" 2 ലക്ഷം 
- 4 

ഷോർട്ട്കട്ട് ഭാഗത്ത് ടിടി - 3.70 ലക്ഷം 
- 5 അസി. ഫോറസ്റ്റ് വെറ്ററിനറി സർജന്റെ 


10 , 000 


ഡെപ്യൂട്ടിഡയറക്ടറുടെകാര്യാലയം, 
പെരിയാർഈസ്റ്റ്ഡിവിഷൻ, 

ക്ടർ 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറ 


5 , 000 


തേക്കടി. 


( 


പ് 


9, 250 


ാജക്ട് 


ടൈഗർ). 


7th FEB . 2012 ) 


FOREST DEPARTMENT 


109 


ചാലക്കുടി ഡിവിഷൻ 


ചാലക്കുടി. ( കേരള 


ഷണൽ ഫോറസ്റ്റ്ഓഫീസർ. 
ഗവർണ്ണർക്കുവേി) 


SOCIAL FORESTRY DIVISION , PALAKKAD 


ലേല പരസ്യം 
നമ്പർ സിഎ2-4581/2011. 

- 2012 ജനുവരി 21. 
- മെ ഴ് സ് ഹിന്ദു സ്ഥാൻ ന്യൂസ് പ്രിന്റ് കമ്പ നിക്ക് 
അസം സുകൃത വസ്തു ശേഖ രിക്കുന്നതിനായി അലോട്ട് 
ചെയ്തിട്ടുള്ള ചാലക്കുടി ഡിവിഷന്റെ അധീനതയിലുള്ള 
പാലപ്പിള്ളി റെയിഞ്ചിലെ 2002 വെട്ടിങ്ങ പാടം അക്കേഷ്യ 
ഓറിക്കൂലിഫോമിസ് തോട്ട ത്തിൽ നിന്നും വെട്ടി ശേഖ 
രിച്ച് പാല പ്പിള്ളി റെയിഞ്ചാ ഫീസ് കോമ്പിൽ 
അട്ടി വെച്ചിട്ടുള്ള താഴെ പറയുന്ന അക്കേഷ്യ ഓറി 
ക്കൂലിഫോമിസ് തടികൾ വനം വകു പ്പിൽ നി ല 
വിലുള്ള ലേല വ്യവ സ്ഥ കൾക്കും സർക്കാർ 
നിബന്ധനകൾക്കും വിധേയമായി [ 20 - 12 - 2011 - ലെ കേരള 
ഗസറ്റ് നമ്പർ 50 - ൽ ചീഫ് ഫോറസ്റ്റ് കൺ സർവേ 
റ്ററുടെ ( സം രക്ഷ ണം ) 7 - 12 - 2011 -ാം തീയതിയിലെ പ് 

( 5 ) 4668 | 2011 -ാം നമ്പ രാ യി പസി ദ്ധീ ക രി ച്ചിട്ടുള്ള 
നിബ ന്ധ ന കൾ] ചാലക്കുടി ഡിവി ഷ നിൽ ഫോറസ്റ്റ് 
ഓഫീസറോ അ ദ്ദേ ഹം ചുമ ത ല പ്പെ ടു ത്തുന്ന മറ്റു 
ഉദ്യോഗസ്ഥനോ ചാല ക്കുടി ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ആഫീസിൽ വച്ച് 22 - 2 - 2012 -ാം തീയതി പകൽ 11 മണിക്ക് 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 

ഇനവിവരം - അക്കേഷ്യഓറിക്കൂലി ഫോമിസ് തടി 
263 എണ്ണം ( 23M .) 

ലേലസ്ഥലം-- റെയിഞ്ചാഫീസ്, പാലപ്പിള്ളി. 
നിരതദ്രവ്യം - 10,000 . 


ലേലത്തീയതിയും സമയവും - 22 - 2 - 2012 , 11 മണിക്ക് 
അല്ലെങ്കിൽ 25 - 2 - 2012, 11 മണിക്ക് അല്ലെങ്കിൽ 28 - 2 - 2012, 
11 മണിക്ക്. 


TENDER NOTICE 
No . P4- 178 /2012. 

20th January 2012. 
Separate sealed tenders are invited for the 
following work indicated given below from Registered 
PWD Contractors and those who have experience in 
building construction and maintenance so as to reach the 
Office of the Assistant Conservator of Forests , Social 
Forestry Division , Palakkad before 3 p .m . on 16 - 2 -2012 . 
The tenders received will be opened by the Assistant 
Conservator of Forests or any other officer authorized 
- by him at 3 .30 p . m . on the same day in the office of the 
Social Forestry Division , Olavakkode, Palakkad . Tender 
form can be purchased from the office of the Assistant 
Conservator of Forests, Social Forestry Division , Palakkad 
on any of the working days and till 1 p .m . on 16 -2- 2012 . 
The registered contractors will be supplied with the tender 
forms only on the production of their registration cards . 
The price of the tender form is non - refundable under 
any circumstances. Tenders received after the due time 
and date and not accompanied by proper Earnest Money 
Deposit will not normally be entertained . The tenders not 
containing the prescribed preliminary agreement in Kerala 
Government Stamp Paper worth ` 100 will be rejected. If 
the tender date happens to be a public holiday, tender will 
be received and opened on the next working day at the 
same time and venue . 

If the tender not conducted on 16 -2 - 2012 the same 
will be conducted on 22 - 2 - 2012 . If the tender is not 
conducted on 22 - 2 -2012 the same will be conducted on 
24 - 2 -2012 as per the same conditions mentioned above . 

All the rules in force in Public Works Department 
regarding the tender notification will be applicable to this 
tender also . The Assistant Conservator of Forests reserves 
full rights not to accept the tenders without assigning any 
reason thereof. 

Name of work with PAC _ Renovation of OLV- R -20 , 
Type V Quarters at Social Forestry Compound , 
- Olavakkod 3, 50, 000 . 

E . M.D = 8, 750 . 
Cost of tender forms— 700 + VAT . 
Time of completion — Till 31 -3 - 2012 . 

Completion time will be applicable from the date of 
agreement. 

For further details the Assistant Conservator of 
Forests, Social Forestry Division , Palakkad may be 
contacted on any working day. Actual estimate cost shall 
be put in schedule supplied from this office . 


തടി നീക്കം ചെയ്യുന്നതിന് ലേലം സ്ഥിര പ്പെടുത്തി 
അറി യി ക്കുന്ന തീയതി മുതൽ 1 മാസം ആയിരിക്കും 
കാലാവധി, ഒഴിവാക്കാനാകാത്ത സാഹചര്യത്തിൽ കാലാവധി 
1 മാസം കൂടിറെയിഞ്ചാഫീസർ ദീർഘിപ്പിച്ച് നൽകുന്നതാണ്. 

- ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്ര ഹി ക്കു ന്ന വർ 
ലേല ത്തിന് മുൻപു തന്നെ ലേല വസ്തു പരി ശോ ധിച്ച് 
ബോദ്ധ്യപ്പെടേതും ലേല വ്യവസ്ഥകൾ വായിച്ച്മന ിലാക്കി 
ബോദ്ധ്യ പ്പെ ടേ തു മാ ണ് . ലേല ത്തിൽപങ്കെ ടു ക്കു ന്ന വർ 
അവരുടെ സ്ഥിരമായ മേൽവിലാസവും കൈയ്യൊപ്പും സാക്ഷ്യ 

പ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസറിൽ ന 
ിന്നും വാങ്ങിയത് ഹാജരാക്കേതുമാണ്. 


വിജ യി യാകുന്ന ലേലക്കാരൻ ലേലത്തുക 20 ,000 - ൽ 
താഴെ യാ ണ ങ്കിൽ മുഴു വൻ തുകയും ലേ ദിവസം 
തന്നെ അട യ് ക്കേ താ ണ് . ലേല ത്തുക - 2 0 , 000 - ൽ 
കൂടു ത ലാ ണെ ങ്കിൽ മൊത്തം ലേല ത്തുകയുടെ 35 ശത 
മാനം കുറഞ്ഞത് 20,000 ( ഇരുപതിനായിരം ) കൂടിയത് 
1,00,000 ( ഒരു ലക്ഷം) എന്ന കണക്കിൽ ലേല ദിവസം തന്നെ 
ഒടുക്കേതാണ്. ലേല ദിവസം പൊതു അവധി പ്രഖ്യാപിച്ചാൽ 
അടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സമയത്തും അതേ 
സ്ഥലത്തും വച്ച് നടത്തുന്നതാണ്. 

- കൂടു തൽ വിവ ര ങ്ങ ൾ ഈ ഓഫീസിൽ നിന്നോ 
പാലപ്പിള്ളി റെയിഞ്ചാഫീസിൽ നിന്നോ അറിയാവുന്നതാണ്. 


ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസ്, 


( ഒപ്പ്) 
ഡ് ) 


വ 


110 


KERALA GAZETTE 


[PART III 


സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

TENDER NOTICE 
കൺസർവേറ്റർ, പാലക്കാട് താഴെ പറയുന്ന ജോലിക്ക് കേരള 

- No. D - 252/2012 . 

12th January 2012. 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും, കെട്ടിട 
നിർമ്മാണ രംഗത്ത് പരിചയ സമ്പന്ന രു മായ അംഗീകൃത Competitive sealed tenders are invited by the under 
കരാറുകാരിൽനിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ signed on behalf of Governor of Kerala in the prescribed 
ക്ഷണിച്ചു കൊള്ളുന്നു . മുദ്രവച്ച ദർഘാസുകൾ 16 - 2 - 2012 form from eligible contractors registered with Kerala PWD 
വൈകുന്നേരം 3 മണിവരെ സ്വീകരിക്കുന്നതും, ദർഘാസുകൾ 

for following civil works in Kozhikode Forest Division in 
അന്നേദിവസം തന്നെ 3.30 മണിക്ക് അസിസ്റ്റന്റ് ഫോറസ്റ്റ് 

- Kuttiady Range during 2011- 12 . The tender is fixed to 
കൺസർവേറ്ററോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റ് ഉദ്യോ 

be conducted on 15 -2 - 2012. The tender documents can 
ഗസ്ഥനോ സ്ഥലത്ത് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ 

be purchased from the office of the undersigned during 
ത്തിൽ തുറക്കുന്നതുമാണ്. ദർഘാസ് ഫോറങ്ങൾ 16 - 2 - 2012, 

office hours upto 1 p . m . on 15 - 2 -2012 . Cost of tender 
1 മണിവരെ സോഷ്യൽ ഫോറസ്ട്രി പാലക്കാട് ഡിവിഷൻ 
ഓഫീസിൽ നിന്നും ഓഫീസ് പ്രവർത്തി ദിവസങ്ങളിൽ 

form is non refundable. The tender documents should be 

properly filled up and should be submitted on or before 
ലഭി ക്കു ന്ന താ ണ്. അംഗീകൃത കരാറുകാർക്ക് അവരുടെ 
രജിസ്ട്രേഷൻ കാർഡ് കാണിച്ചാൽ മാത്രമേ ദർഘാസ് 

2 p . m . on 15 - 2 - 2012 . It should be accompanied by all 

necessary documents, along with Earnest Money Deposit 
ഫോറ ങ്ങൾ ലഭി ക്കു കയു ള്ളു . ദർഘാസ് ഫോറത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല . 

by way of bankers DD , or fixed deposit or National 
ദർഘാസ് ഫോറങ്ങൾ കൈമാറുവാനും പാടുള്ളതല്ല. നിശ്ചിത 

Saving Certificate or any approved certificate drawn in 

favour of Divisional Forest Officer, Kozhikode, payable 
സമയത്തിനുശേഷം, അവസാനമായി നിരതദ്രവ്യം ഇല്ലാതെയും 
ലഭിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസു 

at Kozhikode . The intending tenderers should furnish a 
കൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഒരു പൊതു 

preliminary agreement in stamp paper worth ` 100 along 
അവധി ആയാൽ അടുത്ത പ്രവർത്തി ദിവസം അതേ സമ 

with tender for the work . Incomplete tenders , or tenders 
യം വരെ സ്വീകരിക്കുന്നതും അന്നേദിവസം തന്നെ തുറക്കു 

without necessary documents or tender not in accordance 

with tender conditions will not be accepted . Tenders will 
ന്നതുമാണ്. ഏതെങ്കിലും കാരണ വശാൽ ദർഘാസ് 16 - 2 
- 2012 - ന് നടക്കാതിരുന്നാൽ ടി ദർഘാസുകൾ 22 - 2 - 2012 , 24 

be opened and scrutinized at 2 . 30 p . m . on the same day 
- 2 - 2012 എന്നീ തീയതികളിൽ നിശ്ചിത സ്ഥലത്തും സമയത്തും 

in the presence of those tenderers who are present at the 
നടത്തുന്നതാണ്. 

time by the Divisional Forest Officer, Kozhikode or an 

officer authorized by him . The Divisional Forest Officer 
ജോലിയുടെ പേരും ഏകദേശ അടങ്കൽ തുകയും reserves the right to reject any tender either partly or in 
ഒല വ ക്കോട് സോഷ്യൽ ഫോറസ് ടി കോമ്പിലുള്ള full, without assigning any reason thereof. If the tender 
OLV -R - 20 -ാം നമ്പർ ടൈപ്പ് V ക്വാർട്ടേഴ്സിന്റെ നവീകരണം date happens to be a holiday or the tender could not be 
3, 50 ,000 . 

conducted on the notified date , due to any other reasons, 
നിരതദ്രവ്യം - 8,750. 

the tender will be conducted at the same place and time 

on the next working day , as per the same conditions as 
ദർഘാസ് ഫോറത്തിന്റെ വില - 700 + വാറ്റ്. 

detailed below . 
ജോലി ചെയ്തുതീർക്കേ കാലാവധി 31- 3 - 2012 വരെ. 

Name of work with Proposed Estimate Cost 
കേരള പൊതു മ രാ മത്ത് വകുപ്പിന്റെ നില വിലുള്ള Construction of Stone wall Reach - I at Panniyeri in 
ദർഘാസുകളെ സംബന്ധിച്ച എല്ലാ നിബന്ധനകളും മേൽക്കാണിച്ച - Vilangad section of Kuttiady Range during 

ജോലിക്ക് ബാധകമായിരിക്കും. ദർഘാസിനോടൊപ്പം - 100 - ന്റെ 2011 -12 - 1, 98 , 000 . 
മുദ്രപത്രത്തിൽ ഒപ്പുവച്ച ഒരു പ്രാഥമിക ഉടമ്പടിയും ഉള്ള 

| EMD - 4,800 . 
ടക്കം ചെയ്യേതാ ണ് . ഏതെങ്കിലും കാര ണ വ ശാൽ മേൽ 
കാണിച്ച ദർഘാസ് ഒഴിവാക്കുവാൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് Last date of completion of work — 20 - 3 - 2012 . 
കൺസർവേറ്റർക്ക് അധികാരമുായിരിക്കുന്നതാണ്. കൂടുതൽ 

If the tender for all works or any of the works could 
വിവരങ്ങൾക്ക് പാലക്കാട് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷന്റെ 

not be conducted on the said date/ dates, tender for such 
കാര്യാ ല യ ത്തിൽ പ്രവർത്തി ദിവസങ്ങളിൽ അന്വേഷിച്ച് 

works will be conducted at the above place and time with 
മന ിലാക്കാവുന്നതാണ്. 

same conditions on 22 - 2 - 2012 . If tender could not be 
( Sd .) 

conducted even on the date , tender for the work will be 
Social Forestry 

conducted on 29 - 2- 2012 . 
Assistant Conservator of 
Forests , 

Cost of tender forms in respect of works with 
Division Office, 

( For and on behalf of Estimate from * 5 ,000 to ` 50,000 shall be " 300 + VAT 
Olavakkode , Palakkad . the Governor of Kerala). and inrespect of works with Estimate of 50, 001 to 

10 lakhs shall be : 0 . 20 % + VAT of the cost of the 
work rounded to the nearest multiple of 100 subject to 

a minimum of 400 + VAT and maximum of 1 , 500 + 
KOZHIKODE DIVISION 

VAT in respect of works with estimate of above 10 lakhs 


7th FEB . 2012 ) 


FOREST DEPARTMENT 


111 


നടത്തുന്നതായിരിക്കും. അന്നും നടക്കാതിരുന്നാൽ പ്രസ്തുത 
ടെർ 29 - 2 - 2012 - ന് നടത്തുന്നതായിരിക്കും. 


shall be " 0 .15 % + VAT and minimum of 2 , 500 + VAT. 
All existing rules, regulations, directions etc. prescribed 
by Kerala PWD and Forest Department in respect of civil 
works shall be applicable for this tender also . 


- ടെർ ഫോറ ത്തിന്റെ വില 5, 000 മുതൽ 50 ,000 
വരെ 300 + വാറ്റും : 50,001 മുതൽ 10,00,000 വരെ അട 
- ങ്കൽ തുകയ്ക്കുള്ളവയ്ക്ക് അടങ്കൽ തുകയുടെ 0. 20 % 
+ വാറ്റും ഏറ്റവും കുറഞ്ഞത് 400 + വാറ്റും ഏറ്റവും കൂടി 
യത് 1,500 + വാറ്റും 10 ലക്ഷത്തിന് മുകളിൽ അടങ്കൽ തുക 
യുടെ " 0. 15 % + വാറ്റും ഏറ്റവും കുറഞ്ഞത് 2,500 + വാറ്റും 
ഒടു ക്കേ താ ണ്. കൂടാതെ സിവിൽ വർക്കു കൾക്ക് 
പി. ഡബ്ലു . ഡി. യിലും വനംവകുപ്പിലും നിലവിലുള്ള എല്ലാ 
വ്യവസ്ഥകളും ഈ ടെറിനും ബാധകമായിരിക്കുന്നതാണ്. 


Divisional Forest Office , 
| Kozhikode . 


| ( Sd.) 
Divisional Forest Officer. 


കേരള ഗവർണ്ണർക്കു വേി കോഴി ക്കോട് വനം 
ഡിവിഷനിൽ കുറ്റ്യാടി റെയിഞ്ചിൽ താഴെ പറയുന്ന മരാ 
മത്ത് പ്രവർത്തിക്കായി പ്രത്യേകം പ്രത്യേകം മുദ്രവച്ച സീൽ 
ചെയ്ത ദർഘാസുകൾ കേരള പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാരിൽ നിന്നും 15 - 2 - 2012 -ാം തീയതി 
വൈകു ന്നേരം 2 മണിക്ക് മുമ്പായി ഈ ഓഫീ 
സിൽ ലഭി ക്ക ത്ത ക്ക വിധം ക്ഷണിച്ചു കൊ ള്ളു 
ന്നു . ദർ ഘാ സ് ഫോറങ്ങൾ ദർഘാസ് നട 
ക്കുന്ന ദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ കോഴി ക്കോട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
അംഗീകൃത കരാറുകാർ അവരുടെ രജിസ്ട്രേഷൻ കാർഡ് 
ഹാജ രാ ക്കി യാൽ മാത്രമേ മുദ്രവച്ച ഫോറ 
ങ്ങൾ ലഭി ക്കു ക യു ള്ളൂ . 

ദർ ഘാ സു കൾ 
അന്നേ ദി വസം വൈകുന്നേരം 2 . 30 മണിക്ക് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാ ര പ്പെടുത്തുന്ന 
മററ് ഉദ്യോഗസ്ഥനോ തുറന്ന് പരിശോധിക്കു ന്ന താ ണ് . 
ദർ ഘാ സി നൊപ്പം നിശ്ചിത നിര ത ദ വ്യം ഏതെ ങ്കിലും 
അംഗീകൃത ബാങ്കിൽ അടച്ച് കോഴിക്കോട് ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ മാറത്തക്ക വിധം പ്ലഡ് ജ് 
ചെയ്ത ഡി . ഡി., ദേശീയ സമ്പാദ്യ പദ്ധതി സർട്ടിഫിക്ക 
റ്റ്, സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റ് മുതലായവയിൽ ഏതെ 
ങ്കിലും ഒന്ന് സഹിതം ഉള്ളടക്കം ചെയ്യേതാണ്. കൂടാതെ 
ദർഘാസിനൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ ഒപ്പിട്ട നിശ്ചിത 
മാതൃകയിലുള്ളഒരു പ്രാഥമിക എഗ്രിമെന്റ്കൂടി സമർപ്പിക്കേ 
താണ്. മേൽപറഞ്ഞ വിധത്തിലുള്ള നിരതദ്രവ്യം ഉള്ളടക്കം 
ചെയ്യാത്തതോ നിശ്ചിത മാതൃകയിലുള്ള എഗ്രിമെന്റ് പൂരി 
പ്പിച്ച് സമർപ്പിക്കാത്തതോ ഭാഗികമായതോ ആയ ടെറുകൾ 
നിരസിക്കുന്നതായിരിക്കും. ദർഘാസ് ഫോറത്തിന്റെ വില 
മടക്കിക്കൊടുക്കുന്നതല്ല . ടെർ ഭാഗികമായോ പൂർണ്ണമായോ 
നിര സിക്കു വാ നുള്ള അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. മേൽ പറഞ്ഞ ടെർ 
തീയതി ഒരു പൊതു അവധി ദിവസമായി പ്രഖ്യാപിക്കപ്പെ 
ടുകയോ മറ്റ് കാരണങ്ങളാൽ അന്നേദിവസം ടെർ നടത്താൻ 
കഴിയാതെ വരികയോ ചെയ്യുന്നപക്ഷം പസ് ത ടെർ 
തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽ പറഞ്ഞ സ്ഥലത്തും 
സമയത്തും വച്ച് അതേ വ്യവസ്ഥകളും അനുസരിച്ച് ടെർ 
നടപടിക്രമങ്ങൾ നടത്തുന്നതായിരിക്കും. 


പരസ്യം 
| [ കേരള ഫോറസ്റ്റ് ആക്ട് 1961 സെക്ഷൻ 43 പ്രകാരം) 
നമ്പർ ജി - 5505 / 2011. 

2012 ജനുവരി 13 . 
കോഴി ക്കോട് ഡിവിഷൻ താമ ര ശ്ശേരി റെയിഞ്ചിൽ 
പുതുപ്പാടി സെക്ഷൻ കട്ടിപ്പാറ ബീറ്റ് പരിധിയിൽ പൂനൂർ- 
കട്ടിപ്പാറ റോഡരികിലുള്ള ആര്യകുളം മുസ്ലീം പള്ളിയുടെ 
സമീപത്തുകൂടി ഒഴുകുന്ന തോട്ടിൽചെളിയിൽ പുതഞ്ഞ നില 
യിൽ കത്തിയ 9 മീറ്റർ നീളവും 115 സെ . മീ . മധ്യ വണ്ണ 
വു മുള്ള ഒരു ഇരു മ്പകം ഇനത്തിൽപ്പെട്ട മരം സർക്കാർ 
വനത്തിൽനിന്നും ഒഴുകി വന്നതാകുമെന്ന ഉത്തമവിശ്വാസ 
ത്തിൽ കേരള വന നിയമം സെക്ഷൻ 42 പ്രകാരം സർക്കാർ 
ബന്ത വ ിലെടുക്കുകയും ടി മരം ഒഴുകിപോവാതിരിക്കാൻ 
താഴെ പറയുന്ന 4 കഷ ണ ങ്ങ ളാക്കി മുറിച്ച് തോടിന്റെ 
കരയിലുള്ള ശ്രീ . അബ്ദുറഹിമാൻ കുട്ടിഹാജിഎന്നയാളുടെ 
ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിട്ട് സൂക്ഷിക്കുകയും ചെയ്തിട്ടു്. 
- നീളം 

മദ്ധ്യവണ്ണം 
1. 155 സെ . മീ . 

130 സെ . മീ . 
2. 150 സെ . മീ . 125 സെ . മീ . 
250 സെ . മീ . 150 സെ . മീ . (മധ്യഭാഗത്ത് 

60 സെ . മീ . കേടു്) 
4. 250 സെ . മീ . - 105 സെ . മീ. (ഉള്ള് പൊള്ളയും 

കേടോടുകൂടിയതും) 


- ജോലിയുടെ പേരും ഉദ്ദേശ അടങ്കൽ തുകയും കുറ്റ്യാടി 
റെയിഞ്ചിലെ വിലങ്ങാട് സെക്ഷൻ പന്നിയേരി കരിങ്കൽക്കെട്ട് 
റീച്ച്-1- ന്റെ നിർമ്മാണം 1,98,000. 


ടി മരത്തിന് അവകാശികളാരെങ്കിലുമുങ്കിൽ ഈ നേ 
ാട്ടീസ് പ്രസിദ്ധീകരിക്കുന്ന തീയതിമുതൽ 30 ദിവസത്തിന 
കം ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസർ, കോഴിക്കോട് ഫോറസ്റ്റ് ഡിവിഷൻ, 
സിവിൽ സ്റ്റേഷൻ, ബി - ബ്ലോക്ക് മുമ്പാകെ ഹാജരാകേതാണ്. 
അല്ലാത്ത പക്ഷം ഇനിയൊരറിയിപ്പ് കൂടാതെ ടി മരം സർക്കാർ 
മുതലായി കണക്കാക്കി കുകെട്ടി സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതായിരിക്കും എന്നറിയിക്കുന്നു. 


നിരതദ്രവ്യം- 


4,800. 


ജോലി പൂർത്തീകരിക്കാനുള്ള അവസാന തീയതി 
20 - 3 - 2012. 


മേൽ പറഞ്ഞ തീയതിയിൽ ടെർ നടക്കാതിരുന്നാൽ 
പസ്തത ടെർ നട പടികൾ 22 - 2- 2012 - ന് മേൽ പറഞ്ഞ 
സ്ഥലത്തും സമയത്തും ഇതേ വ്യവസ്ഥകൾക്കനുസരിച്ച് 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ ഓഫീസ്, 
സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്- 20. 


( ഒപ്പ്) 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. 


112 


KERALA GAZETTE 


[PART III 


TIMBER SALES DIVISION , KOZHIKODE 


work will be conducted at the above place and time with 
same conditions on 21- 2 - 2012 . If tender could not be 
conducted even on the date, tender for the work will be 
conducted on 28 - 2 -2012 and balance work , if any, will be 
tendered on 6 - 3 - 2012 . 

Cost of tender forms in respect of works with PAC 
from 5 , 000 to 50 , 000 shall be " 300 + VAT and in 
respect of works with PAC of ` 50 , 001 to 10 lakhs shall 
be ` 0 .20 % + VAT of the cost of the work rounded to the 
nearest multiple of 100 subject to a minimum of 400 
+ VAT and maximum of 1 ,500 + VAT and in respect 
of works with PAC of above 10 lakhs shallbe ` 0 . 15 % + 
VAT and minimum of 2 , 500 + VAT. All existing rules, 
regulations, directions etc . prescribed by Kerala PWD 
and Forest Department in respect of civil works shall be 
applicable for this tender also . 


TENDER NOTICE 
No. E - 2921/ 2011 . 

13th January 2012. 
Competitive sealed tenders are invited by the 
undersigned on behalf of Governor of Kerala in the 
prescribed form from eligible contractors registered with 
Kerala PWD for below noted civil works in Timber Sales 
Division, Kozhikode during 2011 - 12 . The tender is fixed 
to be conducted on 15 -2 - 2012 . The tender documents 
can be purchased from the office of the undersigned 
during office hours upto 1 p . m . on the tender date. Cost 
of tender form is non refundable. The tender documents 
should be properly filled up and should be submitted on or 
before 2 .30 p . m . on 15 - 2 -2012. It should be accompanied 
by all necessary documents along with Earnest Money 
Deposit by way of bankers DD or fixed deposit or 
National Saving Certificate or any approved certificate 
drawn in favour of Divisional Forest Officer, Timber Sales, 
Kozhikode payable at Kozhikode. The intending tenderers 
should furnish a preliminary agreement in stamp paper 
worth - 100 along with tender for the work . Incomplete 
tenders or tenders without necessary documents or tender 
not in accordance with tender conditions will not be 
accepted . Tenders will be opened and scrutinized at 3 p . 
m . on the same day in the presence of those tenderers who 
are present at the time by the Divisional Forest Officer, 
Timber Sales, Kozhikode or an officer authorized by him . 
The Divisional Forest Officer reserves the right to reject 
any tender either partly or in full, without assigning any 
reason thereof. If the tender date happens to be a holiday, 
or the tender could not be conducted on the notified date 
due to any other reasons, the tender will be conducted at 
the same place and time on the next working day, as per 
the same conditions as detailed below . 
Name of Work with 

EMD 
Proposed Estimate Cost 


Sl. 


No. 


- കേരള ഗവർണ്ണർക്കു വേി കോഴിക്കോട് ടിമ്പർ 
സെയിൽസ് ഡിവിഷനിലെ താഴെ പറയുന്ന മരാമത്ത് പ് 
വർത്തികൾക്കായി പ്രത്യേകം പ്രത്യേകം മുദ്ര വച്ച് സീൽ 
ചെയ്ത ദർഘാസുകൾ കേരള പൊതുമരാമത്ത് വകുപ്പിലെ 
അംഗീകൃത കരാറുകാരിൽ നിന്നും 15 - 2 - 2012 -ാം തീയതി 
വൈകു ന്നേരം 2. 30 മണിക്ക് മുമ്പായി ഈ ഓഫീസിൽ 
ലഭി ക്ക ത്ത ക്ക വിധം ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർ ഘാ സ് 
ഫോറങ്ങൾ ടെർ നടക്കുന്ന ദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെ 
കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. അംഗീകൃത കരാറുകാർ അവരുടെ രജി 
-- സ്ട്രേഷൻ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് ഹാജ 
-- രാക്കിയാൽ മാത്രമേ മുദ്രവച്ച ഫോറ ങ്ങൾ ലഭി ക്കു ക യു 
- ള്ളു . ദർഘാസുകൾ അന്നേദിവസം വൈകുന്നേരം 3 മണിക്ക് 
ഹാജ രുള്ള കരാ റു കാരുടെ സാന്നിദ്ധ്യ ത്തിൽ ഡിവി 
ഷ ണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അ ധി കാ ര 
പ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോതുറന്ന് പരിശോ ധി 
ക്കു ന്ന താണ്. ദർഘാസിനൊപ്പം നിശ്ചിത നിരതദവ്യം, 
ഏതെങ്കിലും അംഗീകൃത ബാങ്കിൽ അടച്ച് കോഴിക്കോട് ടിമ്പർ 
സെയിൽസ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ പേരിൽ 
മാറത്തക്കവിധം പ്ലഡ്ജ് ചെയ്ത ഡി . ഡി ., ദേശീയ സമ്പാദ്യ 
പദ്ധതി സർട്ടിഫിക്കറ്റ്, സ്ഥിരനിക്ഷേപ സർട്ടിഫിക്കറ്റ്മുതലായ 
വയിൽ ഏതെങ്കിലും ഒന്ന് സഹിതം ഉള്ളടക്കം ചെയ്യേതാ 
ണ് . കൂടാതെ ദർഘാസിനൊപ്പം 100 - ന്റെ മുദ്രപത്രത്തിൽ 
ഒപ്പിട്ട നിശ്ചിത മാതൃകയിലുള്ള ഒരു പ്രാഥമിക എഗ്രിമെന്റ് 
കൂടി സമർപ്പിക്കേ താ ണ് . മേൽ പറഞ്ഞ വിധ ത്തിലുള്ള 
നിര ത ദ വ്യം ഉള്ളടക്കം ചെയ്യാ ത്ത തോ നിശ്ചിത 
മാതൃ ക യിലുള്ള എഗി മെന്റ് പൂരിപ്പിച്ച് സമർപ്പി 
ക്കാ ത്ത തോ ഭാഗിക മായതോ ആയ 

ടെ റു 
കൾ നിര സി ക്കു ന്ന താ യി രി ക്കും . ദർഘാസ് 
ഫോറത്തിന്റെ വില മടക്കിക്കൊടുക്കുന്നതല്ല . ടെർ ഭാഗികമായോ 
പൂർണ്ണമായോ നിരസിക്കുവാനുള്ള അധികാരം ഡിവിഷണൽ 
ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. മേൽ പറഞ്ഞ 
ടെർ തീയതി ഒരു പൊതു അവധി ദിവസമായി പ്രഖ്യാപിക്ക 
പ്പെ ടു കയോ മറ്റ് കാരണങ്ങ ളാൽ അന്നേദിവസം ടെർ 
നടത്താൻ കഴിയാതെ വരികയോ ചെയ്യുന്നപക്ഷം പ്രസ്തുത 
ടെർ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം മേൽ പറഞ്ഞ സ്ഥലത്തും 
സമയത്തുംവച്ച് അതേ വ്യവസ്ഥകളുംഅനുസരിച്ച് ടെർ നടപ് 
ടിക്രമങ്ങൾ നടത്തുന്നതായിരിക്കും. 
കമ ജോലിയുടെ പേരും 

നിരത 
ദ്രവ്യം 
നമ്പർ ഉദ്ദേശ അടങ്കൽ തുകയും 


Renovation of old damaged existing building 
for interpretation center in Itty Achuthan 
Smaraka Horthus Malabaricus Sassya 
Sarvasom Padhathi at Govt . Timber Depot. 

Chaliyam during 2011 - 12 - 8 ,33 ,000 20 , 900 
2 Renovation of Govt. Timber Depot Building 

at Chaliyam during 2011-12 : 3,20, 000 8,000 
3 Construction of Type - II quarters at Govt. 

Timber Depot Kuppady, (Wayanad District ) 
during 2011 -12 13,00 ,000 

32 , 500 
Construction of Compound wall at Govt . 
Timber Depot Kuppady (Wayanad District) 
during 2011 - 2012 (At the risk and loss of 
the defaulted contractor) - 6, 00 , 000 15 ,000 
Improvement and soling depot road at 
Govt. Timber Depot Parappa ( Kasaragod 
District) during 2011 - 2012 (At the risk and 
loss of the defaulted contractor ) 
- 1 ,30, 000 

- 3,300 
If the tender for all works or any of the works could 
not be conducted on the said date /dates, tender for the 


7th FEB . 2012 ) 


FOREST DEPARTMENT 


113 


ചാലിയം ഡിപ്പോയിലെ ഇട്ടി അച്ചുതൻ 
സ്മാരക ഹോർത്തൂസ് മലബാറിക്കൂസ് 
ഇന്റർപട്ടേഷൻ സെന്ററിന്റെ പഴയ 
കെട്ടിടത്തിന്റെ നവീകരണം - 8,33, 000 20, 900 
ചാലിയം ഗവ. ടിമ്പർ ഡിപ്പോയിലെ 
ഓഫീസിന്റെ നവീകരണം - 3,20, 000 8 , 000 
കുപ്പാടി ഗവ . ടിമ്പർ ഡിപ്പോയിലെ (വയനാട് 
ജില്ല) ടൈപ്പ് 2 ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണം 
- 13,00,000 

- 32 ,500 
കുപ്പാടി ഗവ . ടിമ്പർ ഡിപ്പോയിലെ ( വയനാട് 
ജില്ല ) ചുറ്റുമതിൽ നിർമ്മാണം ( ആദ്യകരാറു 
കാരന്റെ നഷ്ടോത്തരവാദിത്വത്തിൽ) - 
- 6, 00 , 000 

15 , 000 
- പരപ്പഗവ.ടിമ്പർ ഡിപ്പോയിലെ ( കാസർഗോഡ് 
ജില്ല ) റോഡ് സോളിങ്ങ് ചെയ്ത് വെച്ച 
പ്പെടുത്തൽ(ആദ്യകരാറുകാരന്റെനഷ്ടോത്തര 
വാദിത്വത്തിൽ) - 1, 30,000 

3 ,300 


tender date. The tender will be opened at 3. 30 p. m . on 
15 - 2 - 2012 in the presence of the tenderers present at 
that time . In case the tender is not materialized on 15 - 2 
2012 due to unexpected reasons, it will be conducted on 
21- 2 - 2012 at the same time and place . If it does not 
happen on 21 - 2 - 2012 also , the same will be conducted on 
27 - 2- 2012 at the same time and place. 

Name of work with Approximate Estimate Amount 
Construction of boundary wall at Kolappa area of 
Kannavam Range — 65,70 ,000 . 

EMD - 1, 64,300. 
Tender form value — 9,900 + VAT. 

Period of completion of the work — 6 months from the 
date of executing agreement. 

The cost of tender forms will not be refunded at any 
cost . EMD will be accepted through DD taken from any 
of the Nationalized Bank in favour of Divisional Forest 
Officer, Kannur. The name of work should be superscribed 
on the sealed cover. All the conditions prevailing in Kerala 
Public Works Department and Kerala Forest Department 
will be applicable to these works. Guarantee as prescribed 
in G . O . ( Ms.) No. 98 / 92/PWD dated 1 - 11 - 1992 will also 
applicable to this tender . Tender forms are not transferable . 
Tender should be submitted along with a preliminary 
agreement signed and executed in a Stamp Paper worth 
- 100 . Incomplete tenders and tenders without EMD or 
tender received after the stipulated time are liable to be 
rejected . The undersigned reserves the right to reject any 
tender without assigning any reason thereof. 


- മേൽ പറഞ്ഞ തീയതിയിൽ ടെർ നട ക്കാ തി രു ന്നാൽ 
അത നു സരിച്ചുള്ള പ്രവൃത്തികൾ 21 - 2 - 2012 - നും അന്നും 
നട ക്കാതെ വ ന്നാൽ 28 - 2 - 2012 - നും അന്നും ടെർ ന 
ടക്കാത്തവ 6 - 3 - 2012 - നും മേൽ പറഞ്ഞ സ്ഥലത്തും 
സമയത്തും ഇതേ വ്യവസ്ഥകൾക്കനുസരിച്ചും ടെർ നടപടി 
ക്രമങ്ങൾ നടത്തുന്നതിനായി പരിഗണിക്കുന്നതായിരിക്കും. 

ടെർ ഫോറത്തിന്റെ വില - 5, 000 മുതൽ 50 ,000 
വരെ 300 + വാറ്റും - 50,001 മുതൽ 10 ,00,000 വരെ അട 
ങ്കൽ തുകയ്ക്കുള്ളവയ്ക്ക് അടങ്കൽ തുകയുടെ " 0.20 % 
+ വാറ്റും ഏറ്റവും കുറഞ്ഞത് 400 + വാറ്റും ഏറ്റവും കൂടി 
യത് 1,500 + വാറ്റും ഒടുക്കേതാണ്. കൂടാതെ സിവിൽ 
വർക്കു കൾക്ക് പി . ഡ ബ്ല . ഡി . യിലും വനം വകു പ്പിലും 
നില വിലുള്ള എല്ലാ വ്യവ സ്ഥ കളും ഈ ടെ റിനും 
ബാധകമായിരിക്കുന്നതാണ്. 


More details can be had from Office of the 
Divisional Forest Officer, Kannur, Kannothumchal, 
Kannur or Office of the Range Officer, Kannavam 
during the working hours and also from the website : 
www.keralaforest. org. 


Divisional Forest Office , 
Timber Sales Division , 
Kozhikode . 


( Sd.) 
Divisional Forest Officer. 


കേരള ഗവർണ്ണർക്കു വേി കണ്ണൂർ ഡിവിഷന്റെ കീഴിൽ 
2011 - 12 സാമ്പത്തികവർഷം താഴെ ചേർത്തിരിക്കുന്ന സിവിൽ 
ജോലികൾ ഏറ്റെടുത്ത്നടത്തുന്നതിന് മത്സരാടിസ്ഥാനത്തി 
ലുള്ള മുദ്രവച്ച ദർഘാസുകൾ താഴെ കാണിച്ചിരിക്കും വിധ 
ത്തിലുള്ള സമയപരിധിക്കുള്ളിൽ പൊതുമരാമത്ത് വകുപ്പിൽ 
രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗീകൃത ഘഎത്സ ക്ലാസ് കരാറു 
കാരിൽനിന്നും ക്ഷണിച്ചുകൊള്ളുന്നു . 


KANNUR DIVISION 


- പ്രവൃത്തിയുടെ പേരും ഏകദേശ അടങ്കൽ തുകയും 
കണ്ണവം റെയ്ഞ്ചിലെ കൊളപ്പ ഏരിയയിൽ ബൗറിവാൾ 
നിർമ്മാണം - 65,70,000. 


TENDER NOTICE 
No. KN-10020 /10 . 

| 19th January 2012. 
Sealed competitive tenders in the prescribed forms 
are invited till 3 p . m . on 15 - 2 - 2012 from approved ‘ A ’ 
Class contractors of PWD Kerala for the following works 
by the undersigned for and on behalf of the Governor of 
Kerala . Tender form can be had from the office of the 
undersigned on request in writing till 1 p . m . on the 
date of tender on payment of its cost and taxes. The 
last date and time of receipt of tender in sealed cover 
superscribing the name of the work is at 3 p . m . on the 


നിരതദ്രവ്യം - 1,64,300. 
- ദർഘാസ് ഫോറത്തിന്റെ വില 9,900 + വാറ്റ്. 

ദർഘാസ് ഫോറങ്ങൾ നൽകുന്ന തീയതിയും സമ 
യവും - 15 - 2 - 2012, പകൽ 1 മണിവരെ. 

ദർഘാസ് ഫോറങ്ങൾ സ്വീക രിക്കുന്ന തീയതിയും 
സമയവും 15- 2 - 2012, ഉച്ചകഴിഞ്ഞ് 3 മണിവരെ. 


114 


KERALA GAZETTE 


[PART III 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 15 - 2 - 2012, 
ഉച്ചകഴിഞ്ഞ് 3.30 മണി. 


ഏതെങ്കിലും കാരണവശാൽ 15 - 2 - 2012 - ന് ദർഘാസ് 
നടക്കാതെ വരിക യാ ണെ ങ്കിൽ മുൻപറഞ്ഞ സ്ഥലത്തും 
സമയത്തും വച്ച് 21- 2 - 2012 - നും അല്ലെങ്കിൽ 27 - 2 - 2012 - നും 
ദർഘാസ് നടത്തുന്നതായിരിക്കും. 


എഗ്രിമെന്റ് തീയതി മുതൽ 6 മാസത്തിനകം ജോലികൾ 
പൂർത്തിയാക്കോണ്. ദർഘാസ് ഫോറത്തിന്റെ വില യാതൊരു 
കാരണവശാലും തിരികെ നൽകുന്നതല്ല . 

- കണ്ണൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടു ത്തുന്ന മറ്റു ഉദ്യോഗസ്ഥരോ നിർദ്ദിഷ്ട 


തീയ തി യിലും സമയത്തും ദർഘാ സു കൾ തുറ ക്കു 
ന്ന താ യി രി ക്കും . കേരള പൊതു മ രാ മത്ത് വകു 
പ്പി ലെയും വനം വകു പ്പി ലെയും 

എല്ലാ 
ദർ ഘാസ് നിബ ന്ധ ന കളും മേൽ ജോലി കൾക്കും 
ബാധ ക മാ യി രി ക്കും . ദർഘാസ് ഫോറങ്ങൾ യാതൊരു 
കാര ണ വ ശാലും കൈമാറ്റം ചെയ്യു വാൻ പാടു ള്ള ത ല്ല . 
നിര തദവ്യം ഏതെങ്കിലും ദേശസാൽകൃത ഷെഡ്യൂൾഡ് 
ബാങ്കിന്റെ ഡിമാന്റ് ഡാഫ്റ്റ് രൂപത്തിൽ ഡിവി ഷ ണൽ 
ഫോറസ്റ്റ് ഓഫീസർ, കണ്ണൂരിന്റെ പേരിൽ പണയപ്പെടുത്തി. 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 1- 11 - 1992 - ലെ 
ജി . ഒ .( എം എസ്.) നമ്പർ 98/ 92 പി . ഡബ്ല് . ഡി . പ്രകാരമുള്ള 
ഗ്യാരി ഈ ദർഘാസ് ജോലികൾക്കും ബാധകമായിരിക്കും. 
- 100 - ന്റെ മുദ്രപത്രത്തിൽ ദർഘാസിനോടൊപ്പം പ്രാഥമിക 
ഉടമ്പടി ഒപ്പിട്ട് സമർപ്പി ക്കേ താ ണ് . അ പൂർണ്ണ മാ യ തോ 


